Kerala Gazette No. 32 dated 10th August 2021 . 


PART I 


Section iii 


Ee E 


ന 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം - ജി ) വകുപ്പ് 


വിജ്ഞാപനം 
നമ്പർ 13633 ലെഗ് ജി .212020 നിയമം , 

2021 ഫെബ്രുവരി 10 
തിരുവനന്തപുരം , 


1196 മകരം 28 


1942 മാഘം 21 . 


2021 ഫെബ്രുവരി 9 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതു ജ ന ങ്ങ ളുടെ അറി വി ലേക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


അരവിന്ദബാബു , പി . കെ . , 

നിയമ സെക്രട്ടറി . 


G.322021 DTP , 


93 


2 


2021 - ലെ 31 -ാം നമ്പർ ഓർഡിനൻസ് 
2021 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് 
ഭാരത റിപ്പബ്ലിക്കിന്റെ എഴുപത്തിരണ്ടാം സംവത്സരത്തിൽ കേരള 
ഗവർണ്ണർ വിളംബരപ്പെടുത്തിയത് . 


1974 - ലെ കേരള സർവ്വകലാശാല ആകും 1975 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്ററ്റും 1985 - ലെ മഹാത്മാഗാന്ധി 
സർവ്വകലാശാല ആക്റ്റും 1996 - ലെ കണ്ണൂർ 
സർവ്വകലാശാല ആക്റ്റം വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ഓർഡിനൻസ് 


2020 


4 - o 


പക രം 


പീഠിക . 2020 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് 
( 2 020 - ലെ 72 ) 

ഒക് ടോബർ 

തീയതി കേ രള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയിരുന്നതിനാലും ; 

2020 ഡിസംബർ 31 -ാം തീയതി ആരംഭിച്ച് അന്നേ ദിവസം അവസാനിച്ച കേരള 
സംസ്ഥാന നിയമസഭയുടെ സമ്മേളന കാലത്ത് പ്രസ്തുത ഓർഡിനൻസിനുപകരം 
സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്സ്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

2 021 ജനുവരി 8 -ാം തീയതി ആരംഭിച്ച് 2021 ജനുവരി 22 -ാം തീയതി 
അവസാനിച്ച് കേരള സംസ്ഥാന നിയമസഭയുടെ സമ്മേളന കാലത്ത് പത 
ഒാർഡിനൻസിന് 

സംസ്ഥാന 

നിയമസഭയുടെ ഒ രു ആക്റ്റ് 
കൊണ്ടു വരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും ; 

ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 2 -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം 2020 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് 
( 2 02 0 - ലെ 72 ) ഫെബ്രുവരി 

തീയതി പ്രാബല്യമില്ലാതായി 
ത്തീരുമെന്നതിനാലും ; 

പസ്ത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്താതിരിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 

കേരള സംസ്ഥാന നിയമസഭാ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


2021 


11-00 


94 


3 


ഇപ്പോൾ , അതിനാൽ , ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 1 ) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
താഴെപ്പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


20 21 - ല 


1. ചുരു ക്ക പേരും ( പാരം ഭവും .- ( 1 ) ഈ ഓർഡിനൻസിന് 
സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി ) ഓർഡിനൻസ് എന്ന് പേര് പറയാം . 


( 2 ) ഇത് 2020 ഒക്ടോബർ 5 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ് . 


2 . 


1974 - ലെ 17 -ാം ആക്റ്റും 1975 - ലെ 5 -ാം ആക്റ്റും 1985 - ലെ 12 -ാം ആക്റ്റും 
1996 - ലെ 22 -ാം ആകും താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ് . ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലയളവിൽ 1974 - ലെ കേരള സർവ്വകലാശാല 
ആക്റ്റിനും ( 1974 - ലെ 17 ) 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റിനും 
( 1975 - ലെ 5 ) 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റിനും ( 1985 - ലെ 12 ) 
1996 - ലെ കണ്ണൂർ സർവ്വകലാശാല ആക്റ്റിനും ( 1996 - ലെ 22 ) 3 മുതൽ 6 വരെ 
വകുപ്പുകളിൽ പരാമർശിച്ചിരിക്കുന്ന ഭ ദഗതികൾക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ് . 


3 . 


1974 - ല 


17 -ാം ആക്റ്റിനുള്ള ഭേദഗതി . - 1974 - ലെ കേരള സർവ്വകലാശാല 
ആക്റ്റിൽ ( 1974 - ലെ 17 ) , 56 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്തം നിബന്ധനയ്ക്ക 
ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 2 എ ) . സിൻഡിക്കേറ്റിന് , ഈ ആക്റ്റിലും അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
സ്റ്റാറ്റ്യൂട്ടുകളിലും എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ഈ ഓർഡിനൻസിന്റെ പ്രാബല്യ 
തീയതി മുതൽ ഒരു മാസത്തിനകം , അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോളേജിൽ 
2020-2021 അദ്ധ്യയന വർഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലിയേഷന് 
വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ് . ' ' . 


4 . 


1975 - ല 


5 - vo 


1975- ല 


ആക്റ്റിനുള്ള ഭേദഗതി . 

കോഴിക്കോട് 
സർവ്വകലാശാല ആക്റ്റിൽ ( 1975 - ലെ 5 ) , 56 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്ത 
നിബന്ധനയ്ക്കുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 2 എ ) . സിൻഡിക്കേറ്റിന് , ഈ ആക്റ്റിലും അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
സ്റ്റാറ്റ്യൂട്ടുകളിലും എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ഈ ഓർഡിനൻസിന്റെ പ്രാബല്യ 
തീയതി മുതൽ ഒരു മാസത്തിനകം , അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോളേജിൽ 
2020-2021 അദ്ധ്യയന വർഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലിയേഷന് 
വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ് . ' ' . 


95 


4 


5 . 


1985 - ല 


1985- ല 


12 -ാം ആക്റ്റിനുള്ള ഭേദഗതി. 

മഹാത്മാഗാന്ധി 
സർവ്വകലാശാല ആക്റ്റിൽ ( 1985 - ലെ 12 ) , 58 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിന്റെ രണ്ടാം 
ക്ലിപ്ത നിബന്ധനയ്ക്കുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , 
അതായത് : 


“ ( 2 എ ) . സിൻഡിക്കേറ്റിന് , ഈ ആക്റ്റിലും അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
സ്റ്റാറ്റ്യൂട്ടുകളിലും എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ഈ ഓർഡിനൻസിന്റെ പ്രാബല്യ 
തീയതി മുതൽ ഒരു മാസത്തിനകം , അഫിലിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കോളേജിൽ 
2020-2021 അദ്ധ്യയന വർഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സിന്റെ അഫിലിയേഷന് 
വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ് . ' ' . 


6 . 


19 9 6 - ല 


22-00 


19 9 6 - ല 


ണ 


ആക്റ്റിനുള്ള ഭേദഗതി .. 

കണ്ണൂർ 
സർവ്വകലാശാല ആക്റ്റിൽ ( 1996 - ലെ 22 ) , 61 -ാം വകുപ്പ് ( 2 ) -ാം ഉപവകുപ്പിന്റെ ക്ലിപ്ത 
നിബന്ധനയ്ക്ക് ശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ് , അതായത് : 

“ ( 2 എ ) . സിൻഡിക്കേറ്റിന് , ഈ ആക്റ്റിലും അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള 
സ്റ്റാറ്റ്യൂട്ടുകളിലും എന്തുതന്നെ അടങ്ങിയിരുന്നാലും , ഈ ഓർഡിനൻസിന്റെ പ്രാബല്യ 
തീയതി മുതൽ ഒരു മാസത്തിനകം , അഫിലിയേറ്റ് ചെയ്ത് ഒരു കോളേജിൽ 
2020-2021 അദ്ധ്യയന വർഷത്തേക്കുള്ള ഒരു പുതിയ കോഴ്സ് അഫിലിയേറ്റ് 
ചെയ്യുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാവുന്നതാണ് . ' ' . 

7. റദ്ദാക്കലും ഒഴിവാക്കലും .- ( 1 ) 2020 - ലെ സർവ്വകലാശാല നിയമങ്ങൾ 
( ഭേദഗതി ) ഓർഡിനൻസ് ( 2020 - ലെ 72 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽത്തന്നെയും , പ്രസ്തുത ഓർഡിനൻസ് 
പകാരം ഭേദഗതി ചെയ്യപ്പെട്ട 1974 - ലെ കേരള സർവ്വകലാശാല ആക്റ്റും 
( 1974 - ലെ 17 ) , 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റം ( 1975 - ലെ 5 ) , 1985 - ലെ 
മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റും ( 1985 - ലെ 12 ) 1996- ലെ 
സർവ്വകലാശാല ആക്റ്റം ( 1996 - ലെ 22 ) പ്രകാരം ചെയ്ത ഏതെങ്കിലും കാര്യമോ 
എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡനൻസ് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട 
പസ് തൂത ആക്റ്റുകളിൻ കീഴിൽ ചെയ് ത തായോ എ ടു ത്തതായോ 
കരുതപ്പെടേണ്ടതാണ് . 


കണ്ണൂർ 


ആരിഫ് മുഹമ്മദ് ഖാൻ , 

ഗവർണ്ണർ . 


( ശരിത്തർജ്ജമ ) 


ഇന്ദുകല , പി . , 
അഡീഷണൽ നിയമ സെക്രട്ടറി . 


96 


Salim A 


Digitally signed by Salim A 
Date : 2021.09.24 09:21:46 
+ 05'30 ' 


